Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© കേരള 
സർക്കാർ Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


ക 


് 
മാ 


OF 
KERALA 


കേരള 
ഗസററ് 


KERALA GAZETTE ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 
10 


2021 ആഗസ്റ്റ് 17 17th August 2021 

1197 ചിങ്ങം 1 1st Chingam 1197 


നമ്പർ 


33 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ശാവണം 26 26th Sravana 1943 


PART III 


Marine Department 


ചീഫ് ഹൈഡാഗ്രാഫറുടെ നടപടിക്രമങ്ങൾ 


( ഹാജർ : ശ്രീ ജിരോഷ് കുമാർ , വി . , ചീഫ് ഹൈഡോഗ്രാഫറുടെ പൂർണ്ണ അധിക 

ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി ഹൈഡാഗ്രാഫർ ) 


വിഷയം : 


ഹൈഡാഗാഫിക് സർവ്വ വിംഗ് - തിരുവനന്തപുരം - ജീവനക്കാര്യം - മറൈൻ സർവ്വേയർ , അസിസ്റ്റന്റ് കാർട്ടോഗ്രാഫർ എന്നീ തസ്തികകളിലെ സംയോജിത അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ച് 


ഉത്തരവാകുന്നു . 


പരാമർശം : - ( 1 ) ഈ ഓഫീസിലെ 17-2-2021 - ലെ ഇതേ നമ്പർ കത്തും പാവിഷണൽ സീനിയോരിറ്റി ലിസ്റ്റും 


( 2 ) ചീഫ് ഹൈഡാഗ്രാഫറുടെ 16-3-2021 - ലെ എ1-400 / 2021 എച്ച് . എസ് . വിംഗ് നമ്പർ ഉത്തരവും അന്തിമ 

സീനിയോറിറ്റി ലിസ്റ്റും . 


( 3 ) കൊല്ലം മറൈൻ സർവ്വേയറുടെ 20-3-2021 - ലെ 169,21 , എച്ച് . എസ് . വിംഗ് എസ് . ആർ . നമ്പർ കത്ത് . 


ഉത്തരവ് നമ്പർ എ1-400 / 2021 / എച്ച് . എസ് . വിംഗ് തീയതി 6-7-2021 


ഹൈഡാഗാഫിക് സർവെ വിംഗിൽ മറൈൻ സർവേയർ , അസിസ്റ്റന്റ് കാർട്ടോഗ്രാഫർ എന്നീ തസ്തികകളിലെ സംയോജിത പാവിഷണൽ സീനിയോറിറ്റി ലിസ്റ്റ് പരാമർശം ( 1 ) പ്രകാരം പ്രസിദ്ധീകരിക്കുകയും ആക്ഷേപങ്ങളും അവകാശങ്ങളും ക്ഷണിക്കുകയും ചെയ്തിരുന്നു . ആക്ഷേപങ്ങളും അവകാശങ്ങളും ലഭിക്കാത്ത സാഹചര്യത്തിൽ പരാമർശം ( 2 ) പ്രകാരം അന്തിമ ഗഡേഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഉത്തരവായിരുന്നു . എന്നാൽ മേൽ ഗഡേഷൻ ലിസ്റ്റിൽ അപാകതകൾ ഉണ്ടെന്നും ആയത് 


Gaz . No. 33 / 2021 / DTP ( Marine ) . 


559 


17th AUG . 2021 ) 


MARINE DEPARTMENT 


10 


പരിഹരിക്കണമെന്നും അപേക്ഷിച്ച് മറൈൻ സർവേയർ ശ്രീ മനോരഞ്ജൻ നൽകിയ തിരുത്തൽ അപേക്ഷ പരാമർശം ( 3 ) പ്രകാരം കൊല്ലം മറൈൻ സർവ്വേ യർ സമർപ്പിച്ചിരുന്നു . ആയത് പരിശോധിച്ച് യുക്ത മാണെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഹൈഡോഗ്രാഫിക് സർവ്വ വിംഗിലെ മറൈൻ സർവ്വേയർ , അസിസ്റ്റന്റ് കാർട്ടോഗ്രാഫർ എന്നീ തസ്തികകളിൽ 1-2-2021 -ാം തീയതി അടിസ്ഥാനമാക്കിയുള്ള സംയോജിത അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് ഇതോടൊപ്പം അനുബന്ധം 1 ആയി പുനഃപ്രസിദ്ധീകരിച്ച് 


ഉത്തരവാകുന്നു . 


ചീഫ് ഹെഡാഗ്രാഫറുടെ കാര്യാലയം , 


( ഒപ്പ് ) 


കമലേശ്വരം . 


ചീഫ് ഹൈഡാഗ്രാഫർ . 


560 


Combined Final Seniority List of Assistant Cartographer / Marine Surveyor in the Pay Scale of Rs . 68700-110400 as 

on 1-2-2021 in the Hydrographic Survey Wing 


Qualification 


17th Aug. 2021 ] 


Name 


Remarks 


Si . 
No. 


Date of 
Birth 


Date of 
Advice 


Commen 
cement of 
Service 


General 


Technical 


Date of 
appoint 
ment with 
present post 


Details 
probation 
declared in 
the present 

post 


Whether 
Vig / Disc 
Action 
pending 


1 R. Manoranjan 


THSLC 


1 


SR - 1 Indian 


30-5-1973 


1-3-2006 


18-8-2010 


No 


Marine 


12-5-2006 as 
Assistant 


GO ( Rt ) 
No. 194 / 12 / 


Surveyor , 
Kollam 


F & PD with 


Marine 
Surveyor ( D / R ) 


effect 


from 18-8-2011 


Navy 
2 Equivalent 

Graduation 
from Indian 

Navy 
3 MIS Institute 

of Surveyors 
4 Final Exam 

Institution of 

Surveyors 
5 Account 


561 


MARINE DEPARTMENT 


Test for 


Executive 


Officers 


6 Civilian 


Offices 


Course from 


NIH 


2 Smt . Jisha 


S.S.L.C. , 


14-11-1975 


27-11-2001 


27-12-2001 


11-3-2019 


GO ( Rt ) 


No 


Assistant 
Cartographer 


Joseph 


Pre 


Draftsman 


No. 77 / 2021 / 


Degree 


Grade I 


F & PD dated 


Diploma in 

Civil 
Engineering , 
Account Test 
for Executive 
Officers 


8-2-2021 
with effect 


from 17-3-2020 


11 


Salim A 


Digitally signed by Salim A 
Date : 2021.09.25 15:00:22 
+ 05'30 ' 


